Kerala Gazette No. 42 dated 21st October 2008 . 
PART III 


PUBLIC WORKS DEPARTMENT 


TENDER NOTICES 


അടങ്കൽ തുക - രൂപ 28.75 ലക്ഷം. 


(1) 


നിരതദ്രവ്യം രൂപ 50,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 1,000 + വി. നി. 

ദർഘാസ് ഫോറങ്ങൾ കൊടുക്കുന്ന തീയതിയും സമയവും - 
4 -11- 2008 മുതൽ 10 -11- 2008 , 3 മണിവരെ. 

- ദർഘാസ് സ്വീക രി ക്കു ന്ന അ വ സാന തീയതിയും 
സമയവും 15 - 11 - 2008, 4 മണിവരെ. 

കരാറുകാരുടെതരംതിരിവ് “ എ ആന്റ് " ബി ക്ലാസ്. 
പ്രവർത്തിചെയ്തു തീർക്കേണ്ട കാലധി - 4 മാസം. 

ഈ വകു പ്പിലെ ദ ർ ഘാ സിനെ സംബ ന്ധിച്ച എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമാണ്. 


No, DB3/ 4406/2007. 

3rd October 2008. 
The tenders are invited by the Superintending 
Engineer (Roads and Bridges ) South Circle , 
Thiruvananthapuram for the following work on behalf of 
Governor of Kerala from Registered Contractors of Public 
Works Department . The receipt of tender schedule 
should be attached with the tender documents . The 
opening of tender is fixed at 4 . 30 p . m . on the same day of 
receipt of tender. Tender should be submitted so as to 
reach the undersigned on or before the date and time 
prescribed for each work as below by Registered Post / 
Speed Post. Tender by courier service will not be 
accepted. 

Tender No. and Name of work — 94 /SESC /2008 - 09 — 
Roads Division , Pathanamthitta — Improvements to 
Manjanikkara - Elavumthitta Road km . 0/00 to 5/735 . 

Estimate Amount - Rs. 28. 75 Lakhs. 
E. M. D . - Rs. 50, 000. 
Cost of tender form - - Rs. 1, 000 + S . T. 

Date and time of issue of tender schedule 
4-11-2008 to 10 -11-2008 upto 3 p . m . 

- Last date and time of receipt of tender - 15 - 11 - 2008 
upto 4 p . m . 

Classification of Contractor — A & B . 
Period of completion - 4 months. 

All the tender conditions in this department are 
applicable to this tender also . 


(2 ) 
No. DB2/ 4985/ 2005 . 

6th October 2008 . 
The tenders are invited by the Superintending 
| Engineer (Roads and Bridges) , South Circle , 

Thiruvananthapuram for the work on behalf of Governor 
of Kerala from Registered Contractors of Public Works 
Department. The receipt of tender schedule should be 
attached with the tender documents . The opening of 
tender is fixed at 4 . 30 p .m . on the same day of receipt of 
tender. Courier Tapal are not acceptable . 

Tender No. and Name of work — 93 / SESC /2008 -09 — 
Budget Work - 2005- 06 -Improvements to Sadanandapuram 
Kokkad Road ( via .) Vettikavala - Chakkuvarackal road from 
km. 0/ 00 to 3 /200 . 


ദക്ഷിണമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, നിരത്തുകളും 
പാലങ്ങളും വിഭാഗം, തിരുവനന്തപുരം കേരള ഗവർണ്ണർക്കു 
വേണ്ടി താഴെ പറയുന്ന പണിക്ക് വകുപ്പിലെ അംഗീകൃത 
കരാറുകാരിൽ നിന്നും ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ളമുദ്രവച്ച കവറുകളിൽ തപാൽവഴി 
ക്ഷണിച്ചു കൊള്ളുന്നു . തപാ ലിൽ ഉണ്ടാ കു ന്ന 
കാലതാമസത്തിന് ഈ വകുപ്പ്ഉത്തരവാദിയായിരിക്കുന്നതല്ല . 
ദർഘാസിനോടൊപ്പം ദർഘാസ് ഷെഡ്യൂളിന്റെ രസീത് കൂടെ 
സമർപ്പിക്കേ ണ്ട താ ണ് . ദർഘാസ് സ്വീകരിക്കുന്ന അന്നേ 
ദിവസം 4 . 30 - ന് ദ ർ ഘാ സു കൾ തുറ ക്കു ന്ന താ ണ് . 
ദ ർ ഘാ സു കൾ രജിസ് റ്റേർഡ് തപാ ലി ലോ അതി വേഗ 
തപാലിലോ ഏൽപ്പിക്കേണ്ടതാണ്. കൊറിയർ വഴിയുള്ള 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 


Estimate Amount - Rs . 50 lakhs. 
E . M . D - Rs. 50, 000. 
Cost of tender form -- Rs. 2,000 + S. T. 

Date and time of issue of tender schedule 
4-11-2008 to 10- 11 - 2008 upto 3 p . m . 

- Last date and time of receipt of tender - 14- 11 - 2008 
upto 4 p . m . 

Classification of Contractor — ‘ A ’ Class. 
Period of completion — 5 months. 

All the tender conditions in this department are 
applicable to this tender also . 

- ദക്ഷിണമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, നിരത്തുകളും 
- പാലങ്ങളും വിഭാഗം, തിരുവനന്തപുരം, കേരള ഗവർണ്ണർക്കുവേണ്ടി 
താഴെപ്പറയുന്ന പണിക്ക് വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ 
നിന്നും ദർഘാസു കൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ തപാൽവഴി ക്ഷണിച്ചു 


- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും 94/ എസ്. ഇ . 
എ സ്. സി ./ 2 0 08 - 09 - റോഡ്സ് ഡിവിഷൻ, പത്തനംതിട്ട - 
മഞ്ഞനിക്കര- ഇലവുംതിട്ട റോഡ് കി . മീ . 0 / 00 മുതൽ 5 / 735 
വരെ അഭിവൃദ്ധിപ്പെടുത്തൽ. 

Gaz. No. 42/ 2008/DTP (PWD ). 


കൊള്ളുന്നു . തപാലിൽ ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ 
വകുപ്പ്ഉത്തരവാദിയായിരിക്കുന്നതല്ല . ദർഘാസിനോടൊപ്പം 
ദർഘാസ് ഷെഡ്യൂളിന്റെ രസീത് കൂടെ സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസ് സ്വീകരിക്കുന്ന അന്നേ ദിവസം 4.30 - ന് ദർഘാസുകൾ 
തുറക്കുന്നതാണ്. ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാലിലോ 
അതിവേഗ തപാലിലോ ഏൽപ്പിക്കേണ്ടതാ ണ്. കൊറിയർ 
വഴിയുള്ള ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 


ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും 93 / എസ്. ഇ . 
എസ്. സി ./ 2008 - 09 - ബഡ്ജറ്റ് വർക്ക്- 2005 - 06 - സദാനന്ദപുരം 
കൊക്കാട് റോഡ് വഴി വെട്ടിക്കവല - ചക്കുവരക്കൽ റോഡിന്റെ 
കി . മീ . 0 / 00 മുതൽ 3 / 2 00 വരെയുള്ള ഭാ ഗ ത്തിന്റെ 
അഭിവൃദ്ധിപ്പെടുത്തൽ. 


All the tender conditions in this department are 
applicable to this tender also . 

ദക്ഷിണമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ( നിരത്തുകളും 
പാലങ്ങളും വിഭാഗം), തിരുവനന്തപുരം കേരള ഗവർണ്ണർക്കു 
വേണ്ടി താഴെ പറയുന്ന പണിക്ക് വകുപ്പിലെ അംഗീകൃത 
കരാറുകാരിൽ നിന്നും ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ തപാൽവഴി 
ക്ഷണിച്ചു കൊള്ളുന്നു . തപാലിൽ ഉണ്ടാകുന്ന കാലതാമസ 
ത്തിന് ഈ വകുപ്പ്ഉത്തരവാദിയായിരിക്കുന്നതല്ല. ദർഘാസി 
നോടൊപ്പം ദർഘാസ് ഷെഡ്യൂളിന്റെ രസീത് കൂടെ സമർപ്പി 
ക്കേണ്ടതാണ്. ദർഘാസ് സ്വീകരിക്കുന്ന അന്നേ ദിവസം 4.30- ന് 
ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസുകൾ രജിസ്റ്റേർഡ് 
തപാലിലോ അതിവേഗ തപാലിലോ ഏൽപ്പിക്കേണ്ടതാണ്. 
കൊറിയർ വഴിയുള്ള ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 


അടങ്കൽ തുക - രൂപ്50 ലക്ഷം. 


നിരതദ്രവ്യം രൂപ 50,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 2,000 + വി. നി. 
ദ ർ ഘാസ് ഫോ റ ങ്ങ ൾ കൊടുക്കുന്ന തീയതിയും 

സമയവും - 4 -11- 2008 മുതൽ 10 -11-2008 , 3 മണിവരെ. 
ദ ർ ഘാസ് സ്വീകരിക്കുന്ന അവ സാന തീയതിയും 
സമയവും - 14 - 11 - 2008, 4 മണിവരെ. 

കരാറുകാരുടെതരംതിരിവ് " എ ക്ലാസ്. 
പ്രവർത്തിചെയ്ത്തീർക്കേണ്ട കാലാവധി -- 5 മാസം. 
- ഈ വകു പ്പിലെ ദർഘാസിനെ സംബ ന്ധിച്ച എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമാണ്. 


ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും - -91/എസ്. ഇ . 
എസ്. സി ./ 2 0 08 - 09 - റോഡ് സ് ഡിവി ഷൻ- കൊല്ലം - 
ന രി ക്കൽ- കൊക്കാട്- ഞെഞ്ച മ്പ് - അ ടു ക്കളമൂല റോഡ് 
അഭിവൃദ്ധിപ്പെടുത്തൽ. 


അടങ്കൽ തുക - രൂപ 69 ലക്ഷം. 


നിരതദ്രവ്യം 


രൂപ 50 ,000. 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 2,000 + വി. നി. 


ദർഘാസ് ഫോറങ്ങൾ കൊടുക്കുന്ന തീയതിയും സമയവും - 
4 - 11 - 2008 മുതൽ 10 - 11 - 2008, 3 മണിവരെ. 


( 3 ) 


- ദ ർ ഘാസ് സ്വീകരി ക്കു ന്ന അ വ സാന തീയതിയും 
സമയവും 14 - 11- 2008, 4 മണിവരെ. 


കരാറുകാരുടെ തരംതിരിവ് " എ ക്ലാസ്. 
പ്രവർത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി - 8 മാസം. 

ഈ വകു പ്പിലെ ദർഘാസിനെ സംബ ന്ധിച്ച എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമാണ്. 


No. DB 15/ 1627/ 2005 . 

3rd October 2008. 
The tenders are invited by the Superintending 
Engineer, (Roads and Bridges) , South Circle , 
Thiruvananthapuram for the following work on behalf of 
Governor of Kerala from Registered Contractors of Public 
Works Department. The receipt of tender schedule should 
be attached with the tender documents. The opening of 
tender is fixed at 4 . 30 p .m . on the same day of receipt of 
tender . Tender should be submitted so as to reach the 
undersigned on or before the date and time prescribed for 
each work as below by Registered Post/Speed Post. 
Tender by courier service will not be accepted . 

Tender No. and Name of work — 91/ SESC /2008 - 09 — 
Roads Division , Kollam - Improvements to Narikkal 
Kokkad - Venchembu -Adukkalamoola Road . 

Estimate Amount - Rs. 69 Lakhs. 
| E . M. D - Rs. 50,000. 

Cost of tender form — Rs. 2, 000 + S. T. 

Date and time of issue of tender schedule — 
4- 11- 2008 to 10 -11- 2008 upto 3 p. m . 

Last date and time of receipt of tender — 14 - 11 -2008 
upto 4 p . m . - 

Classification of Contractor — ‘ A ’ Class. 
Period of completion — 8 months. 


No . DB3/ 4977/2007. 

30th September 2008 . 
The tenders are invited by the Superintending 
Engineer (Roads and Bridges) , South Circle , 

Thiruvananthapuram for the following works on behalf of 
Governor of Kerala for the Toll Collection of Various 
Bridges under Roads and Bridges , South Circle , 
Thiruvananthapuram for the period from 1 -4 -2009 to 
31-3 -2010 as noted below . The receipt of tender schedule 
should be attached with the tender documents . The 
opening of tender is fixed at 4 .30 p.m . on the same day of 
receipt of tender. Tender should be submitted so as to 
reach the undersigned on or before the date and time 
prescribed for each work as below by Registered Post/ 
Speed Post. Tender by courier service will not be 
accepted. 


SI. 
No. 


Name of Work with 
Estimate Amount 


E . M. D . 
- Rs. 


ദർഘാസ് ഷെഡ്യൂളിന്റെ രസീത് കൂടെ സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസ് സ്വീകരിക്കുന്ന അന്നേ ദിവസം 4.30- ന് ദർഘാസുകൾ 
തുറക്കുന്നതാണ്. ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാലിലോ 
അതിവേഗ തപാലിലോ ഏൽപ്പിക്കേണ്ട താ ണ്. കൊറിയർ 
വഴിയുള്ള ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 


Roads Division , Thiruvananthapuram 


കമ 
നമ്പർ 


| 1 Vizhinjam Bridge & Chappath Bridge 

Rs. 28,36,944 
2 Maruthoorkadavu Bridge - Rs. 82, 695 
3 Pirayimmoodu Bridge - Rs. 2,35, 853 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


50,000 
2,100 
5,900 


റോഡ്സ് ഡിവിഷൻ, തിരുവനന്തപുരം 


1 വിഴിഞ്ഞം പാലവും ചപ്പാ ത്തു പാ ലവും 

രൂപ 28, 36,944 
2 മരുതൂർകടവ് പാലം - - രൂപ 82 ,695 
3 പിരായിമ്മൂട് പാലം - രൂപ 2,35,853 


50 , 000 
2,100 


5, 900 


8,250 


റോഡ്സ് ഡിവിഷൻ, കൊല്ലം 


Roads Division , Kollam 
4 Pallickal puzhakadavu Bridge — Rs. 1,46 ,428 3,700 
5 Aravalakuzhy Bridge - - Rs. 1 , 45 ,343 3,650 
6 Njankadathukadavu Bridge - Rs. 14, 61 ,466 3,700 
7 Malummel Bridge - -Rs. 3,29,230 

Roads Division , Alappuzha 
8 Thuruthelkadavu Bridge - Rs. 66, 778 1 , 700 
9 Kainady Bridge -- Rs. 98,930 

2,500 
10 Mithrapuzha Bridge - Rs. 2,16,586 

5, 450 
11 Kurisummoodu Bridge Rs. 1,27, 782 3,200 
12 Aroor- Arookutty Bridge - -Rs. 10,09, 435 25,250 


3,700 


3, 650 


4 പള്ളിക്കൽ പുഴക്കടവ് പാലം -- രൂപ 1,46,428 
5 അറവലക്കുഴി പാലം - രൂപ 1,45, 343 
6 ഞാങ്കടത്തു കടവ് പാലം- - രൂപ 1, 46 ,146 
7 മാലുമ്മേൽ പാലം -- രൂപ 3,29,230 


3 ,700 


8 , 250 


റോഡ്സ് ഡിവിഷൻ, ആലപ്പുഴ 


1,700 


2 ,500 


Roads Division , Pathanamthitta 
13 Parakkadavu Bridge — Rs. 64 ,800 
14 Ambalakkadavu Bridge -- Rs. 1, 18,300 
15 Bunglamkadavu Bridge - Rs. 48,600 


5, 450 


8 തുരുത്തേൽകടവ് പാലം - രൂപ 66,778 
9 കൈനടി പാലം --രൂപ 98, 930 
10 മിതപ്പുഴ പാലം - രൂപ 2,16,586 
11 കുരിശുമൂട് പാലം --രൂപ 1,27,782 
12 അരൂർ- അരുക്കുറ്റി പാലം - രൂപ 10,09,435 


1, 650 
3,000 
1,250 


3, 200 


25,250 


- റോഡ്സ് ഡിവിഷൻ, പത്തനംതിട്ട 


13 പാറക്കടവ് പാലം - രൂപ 64,800 
14 അമ്പലക്കടവ് പാലം - രൂപ 1,18 ,300 
15 ബൻഗ്ളാംകടവ് പാലം - രൂപ 48,600 


1, 650 
3,000 


1, 250 


റോഡ്സ് ഡിവിഷൻ, കോട്ടയം 
16 കുളപ്പുരക്കടവ് പാലം - -രൂപ 70,105 
17 കൈപ്പുഴമുട്ടു പാലം -- രൂപ 12,12,224 


1, 800 


30 ,350 


Roads Division , Kottayam 
16 Kulappurakadavu Bridge — Rs. 70 ,105 - 1,800 
17 Kaippuzhamuttu Bridge - -Rs. 12 ,12,224 30 ,350 

Tender No. 92/ SESC/2008-09. 

Cost of tender form - Rs. 1, 000 + ST for Sl. No. 1 , 
Rs. 700 + ST for Sl. Nos. 12 and 17 and Rs. 400 + ST 
for all others. 

Date and time of issue of tender schedule 
22 -10 - 2008 to 25 -10 -2008 upto 3 p . m . 

Last date and time of receipt of tender documents — 
31- 10 -2008 upto 4 p . im . 

Period of completion - 1-4 -2009 to 31-3- 2010. 
Classification of contractor — Not liable. 

All the tender conditions in this Department are 
applicable to this tender also . 

- ദക്ഷിണമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ( നിരത്തുകളും 
പാലങ്ങളും വിഭാഗം), തിരുവനന്തപുരം കേരള ഗവർണ്ണർക്കു 
വേണ്ടി താഴെപ്പറയുന്ന വിവിധ പാലങ്ങളുടെ 1- 4- 2009 മുതൽ 
31 - 3 - 2010 വരെയുള്ള കാലയളവിലേക്ക് ടോൾ പിരിക്കുന്നതി 
ലേക്ക് ദർഘാ സു കൾ പവ്യ ത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ തപാൽവഴി ക്ഷണിച്ചു 
കൊള്ളുന്നു . തപാലിൽ ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ 
വകുപ്പ്ഉത്തരവാദി ആയിരിക്കുന്നതല്ല . ദർഘാസിനോടൊപ്പം 


- ദർഘാസ് നമ്പർ - - 92/എസ്. ഇ .എസ്. സി./2008- 09. 

ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 1,000 + 
വി. നി., ക്രമനമ്പർ 12 - നും 17 - നും രൂപ 700 + വി. നി., മറ്റുള്ളവയ്ക്ക് 
രൂപ 400 + വി . നി . 

- ദർഘാസ് ഫോറങ്ങൾ കൊടുക്കുന്ന തീയതിയും സമയവും - 
22 - 10 - 2008 മുതൽ 25- 10 -2008, 3 മണിവരെ. 

ദർ ഘാസ് സ്വീകരി ക്കു ന്ന അ വ സാന തീയതിയും 
സമയവും - 31- 10 - 2008, 4 മണിവരെ. 

ദർഘാസ് ചെയ്തു തീർക്കേണ്ടകാലാവധി - 1- 4 -2009 മുതൽ 
31 - 3 - 2010 വരെ. 

കരാറുകാരുടെ തരംതിരിവ് ബാധകമല്ല . 

ഈ വകു പ്പിലെ ദ ർ ഘാ സിനെ സംബ ന്ധിച്ച എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 
Office of the Superintending 
Engineer (Roads and Bridges), 
South Circle, 

(Sd.) 
Thiruvananthapuram . 

Superintending Engineer. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ബി. റ്റി .എൻ.1/2008 -09 (7). 2008 ഒക്ടോബർ 7, 

കേരള ഗവർണ്ണർക്കു വേണ്ടി എക് സിക്യുട്ടീവ് 
എഞ്ചിനീയർ, നിര ത്തു വിഭാഗം, ഇടുക്കി താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് 5 - 11 - 2008, 6 - 11 - 2008 തീയതികളിൽ യഥാക്രമം 
ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് പ്രമാണങ്ങൾ വിൽക്കുകയും 
അന്നേദിവസം വൈകുന്നരം 4 മണിവരെ സ്വീകരിക്കുന്നതുമാണ്. 


1 


ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ് 
- (1) (2) 

(3) 
സാധാരണ അറ്റകുറ്റപ്പണികൾ/ 2008 - 09 
2 5 5 / ഇ ഇ / 2 0 0 8 - 09 - ന ടു മ്പാ ശ്ശേ രി 
കൊടൈക്കനാൽ സംസ്ഥാന രാജപാത 
പുനരുദ്ധാരണം- തിണ്ണക്കൊമ്പിൽ കലുങ്ക് 
നിർമ്മാണവും ഇടുങ്ങിയ ഭാഗം വീതി കൂട്ടലും 
പാർശ്വസരംക്ഷണ പവ്യത്തികളും 
രൂപ 13,50,000 

33,750 
2 256 / ഇഇ/ 2008 - 09 - തൊടുപുഴ പുളിയൻമല 

റോഡിൽ കി . മീ . 85 / 900 - ൽ കലുങ്ക് 
ദീർഘിപ്പിക്കലും കാരിയേജ് വേ വീതി 
കൂട്ടലും - രൂപ 13,50,000 

33, 750 
| 257/ ഇഇ / 2008 - 09 - ഇരുമ്പുപാലം പടിക്കപ്പ് 

റോഡിൽ ടാർ ഉപയോഗിച്ചുള്ള അത്യാവശ്യ 
അറ്റകുറ്റപ്പണികളും ബിറ്റ് ചിപ്പിംഗ് കാർപ്പറ്റും 
ചെയ്യുക - രൂപ് 10, 80 , 000 

27,000 
പുതുക്കൽ ടാർ വേലകൾ/ 2008 - 09 
4 258 ഇ ഇ | 2008 - 09 - വണ്ടൻമേട് കട്ട എന 

റോ ഡി ൽ കി . മീ . 1 / 5 0 0 മു ത ൽ 
3 / 000 വരെ 20 മി . മീ . ഘന ത്തിൽ 
ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുക - രൂപ 10 ,50,000 26,250 
259 / ഇഇ/ 2008 - 09 - അടിമാലി ചിത്തിരപുരം 

റാ ഡി ൽ കി . മീ . 23 / 000 മ ത ൽ 
24/ 000 വരെ 20 മി . മീ . ഘന ത്തിൽ 
ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുക--- രൂപ 13 ,50 ,000 33,750 
260 / ഇഇ / 2008 - 09 - ആശാരിക്കവല മന്നാടി 

റോ ഡി ൽ കി . മീ . 1 / 70 0 മ ത ൽ 
3 / 400 വരെ 20 മി . മീ . ഘന ത്തിൽ 
ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുക - രൂപ 13, 50,000 33,750 


11 265 / ഇഇ/ 2008 - 09 - മൂന്നാർ ലക്ഷ്മി മാങ്കുളം 

റോഡിൽ കി . മീ . 18 / 00 0 - ൽ ക ല ങ്ക് 
നിർമ്മാണവും പാർശ്വ സംരക്ഷണ ജോലി 
കളും- - രൂപ 9,00 ,000 

22,500 
സാധാരണ അറ്റകുറ്റപ്പണികൾ/ 2008- 09 
12 266 / ഇ ഇ / 2008 - 09 - ഏല പ്പാറ വാഗമൺ 

റ ാ ഡി ൽ കി . മീ . 12 / 50 0 മ ത ൽ 
13 / 5 0 0 വ ര കോൺ കീറ്റ് ഔട 
നി ർ മ്മാ ണ വു ം പാ ർ ശ 1 സ റ ര ക ണ 
ജോലികളും - രൂപ 13,50,000 

33, 750 
13 267/ ഈ ഇ / 2008 - 09 - പെരുംതൊട്ടി മന്നാത്തറ 

റ ാ ഡി ൽ കി . മീ . 0 / 000 മു ത ൽ 
1/ 000 വരെ പുനരുദ്ധാരണം -രൂപ 13,50,000 33,750 
268 / 20 / 2008 - 09 - തെക്കേമല കപ്പലുവേങ്ങ 

റ ാ ഡി ൽ കി . മീ . 0/ 00 0 മ ത ൽ 
0 / 6 0 0 വ ര ക ാ ൺ ( കീറ്റ് ഔട 
നിർമ്മാണം - രൂപ 13,00 ,000 

32,500 
പുതുക്കൽ ടാർ വേലകൾ/ 2008 - 09 
15 269/ ഇ ഇ / 2008 - 09 - പെരിയകനാൽ മുട്ടുകാട് 

റോ ഡി ൽ കി . മീ . 0/ 00 0 മു ത ൽ 2/ 000 
വ രെ മെറ്റലിംഗ് ഉൾപ്പെടെ 20 മി . മീ . 
ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുക 
രൂപ 10 ,80,000 

27, 000 
പ്രത്യേക അറ്റകുറ്റപ്പണികൾ/ 2008- 09 
16 270/ ഇ ഇ | 2008 - 09 - നോർത്തേൺ ഔട്ട്ലെറ്റ് 

റ ാ ഡി ൽ കി . മീ . 1 4 / 900 ലു ള്ള 
കലുങ്ക് ദീർഘിപ്പിക്കലും നവീകരിക്കലും 
സംരക്ഷണ ജോലികളും - രൂപ 10,00,000 22 ,500 
271 / ഇഇ / 2008 - 09 - കട്ടപ്പന ടൗണിൽ ഇടുക്കി 
കവല പുനരുദ്ധാരണവും അത്യാവശ്യ 
പാർശ്വസം ര ക്ഷണ പ്രവർ ത്തി ക ളും 
രൂപ് 13, 50 , 000 

33,750 
272 / ഇ ഇ / 2008 - 09 - തൊടുപുഴ പുളിയൻമല 
റോഡിൽ കി . മീ . 51/ 200 - ൽ അത്യാവശ്യ 
പാർശ്വസംരക്ഷണ പ്രവർത്തികൾ രൂപ 7,00,000 17,500 
273/ ഇഇ / 2008 - 09 - പുതിയൽപാറ രാജാക്കാട് 

റോഡിൽ കി . മീ . 6 / 50 0 - ലും 7 / 200 - ലും 
7 / 7 00 - ലും അ ത്യാ വശ്യ സംരക്ഷണ 
പ്രവർത്തികൾ - രൂപ 9, 00,000 

22 ,500 
274 / ഇഇ / 2008- 09 - പവർഹൗസ്കുഞ്ചിത്തണ്ണി 

റാ ഡി ൽ കി . മീ . 3/ 020 - ൽ കലുങ്ക് 
ദീ ർ ഘി പ്പി ക്ക ലു ം ത ാ ആ ഭിത്തി 
നിർമ്മാണവും - രൂപ 8,00 ,000 

20 ,000 
21 275 / ഇഇ/ 2008 - 09 - നോർത്തേൺ ഔട്ട് ലെറ്റ് 

റാ ഡി ൽ കി . മീ . 44 / 900 - ൽ കലുങ്ക് 
പുനർ നിർമ്മാ ണവും ത ത ങ്ങ ഭി ത്തി 
നിർമ്മാണവും - രൂപ 10 ,00,000 

22,500 
276 / ഇഇ / 2008 - 09 - നോർത്തേൺ ഔട്ട്ലെറ്റ് 

റോ ഡി ൽ രാജമല ജംഗ്ഷനിൽ തകർന്ന 
ഭാഗത്ത് അത്യാവശ്യ പാർശ്വ സംരക്ഷണ 
പ്രവർത്തികൾ - രൂപ 9,00 ,000 

22 ,500 
271 / ഇഇ / 2008 - 09 ഇല്ലിച്ചുവട് ചക്കാലമുക്ക് 

റോ ഡി ൽ കി . മീ . 0 / 000 മുതൽ 5/ 000 
വരെ ത 2 ആഭ ി ം ി യും ഓടയും 
നിർമ്മിക്കുക- രൂപ 9,00 ,000 

22 ,500 


- പ്രത്യേക അറ്റകുറ്റപ്പണികൾ/ 2008 - 09 


20 


17 , 500 


30,000 


7 261/ ഇഇ/ 2008 - 09 - കരിമ്പൻ മുരിക്കാശ്ശേരി 

റോഡിൽ 7 -ാം കി .മീയിൽ പതിനാറാം 
ക ണ്ടം ജം ഗ് ഷ ൻ പ ന രു ദ്ധാ ര ണം 
( കുമരകം - കമ്പം സംസ്ഥാന രാജ പാ ത 
യുടെ ഭാഗം ) - രൂപ 7,00,000 
8 262 / ഇഇ / 2008 - 09 - മുനിയറ കുത്തുങ്കൽ 

റോ ഡി ൽ കി . മീ . 0 / 690 മ ത ൽ 
1/ 200 വരെ പുനരുദ്ധാരണം രൂപ 12 ,00,000 
263 / ഇഇ / 2008 - 09 - നോർത്തൺ ഔട്ട് ലെറ്റ് 

റാ ഡി ൽ കി . മീ . 33 / 40 0 - ൽ കലുങ്കും 
താങ്ങു ഭിത്തിയും പുനർനിർമ്മാണം 

രൂപ 9,00,000 
10 2 64 / ഇ ഇ / 2 0 08 - 09 - ചെറു വ ള്ളി ക്കു ളം 

കണയങ്കവയൽ റോഡിൽ കി . മീ .1/ 850 - ൽ 
ത ക ർ ന്ന ഭാ ഗ ത്ത് ത ാ ആ ഭിത്തി 
നിർമ്മാണം- രൂപ 13 ,00,000 


22 


22,500 


23 


32 , 500 


ദർഘാസ് പരസ്യം 


നമ്പർ ഡിബിടി/ ഇഇ / ബി .എൽ. ഡി ./ 2008 - 09. 

| 2008 ഒക്ടോബർ 3. 


ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 700 + വി. നി . 

ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും ക്രമനമ്പർ 
1 മുതൽ 11 വരെ 5 - 11- 2008 , 4 മണി, ക്രമനമ്പർ 12 മുതൽ 23 
വരെ 6 - 11- 2008, 4 മണി. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 6 മാസം. 

ക രാ റു കാ ർ ക്കു വേണ്ട യോ ഗ്യ ത - എ , ബി , സി 
രജിസ്ട്രേഷൻ. 

- ദർഘാസ് സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവര 
ങ്ങൾക്ക് ഈ ആഫീസിൽനിന്നും പ്രവർത്തി ദിവസങ്ങളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, നിരത്തുവിഭാഗം, 

- ( ഒപ്പ്) 
ഇടുക്കി. 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


- കേരള ഗവർണ്ണർക്കുവേണ്ടി പൊതുമരാമത്ത് വകുപ്പ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കെട്ടിട വിഭാഗം, എറണാകുളം 
താഴെപ്പറയുന്ന ജോലികൾക്ക് മുദ്രവച്ച മത്സര സ്വഭാവമുള്ള 
ദ ർ ഘാ സു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . ദ ർ ഘാ സു കൾ 
സ്വീകരിക്കുന്ന അവസാന ദിവസം 4 -11- 2008 വൈകുന്നേരം 
4 മണിവരെ ആയിരിക്കും. അന്നേദിവസം ഏതെങ്കിലും 
കാരണവശാൽ അവധിയായാൽ അടുത്ത പ്രവർത്തിദിവസം 
വൈകുന്നേരം 4 മണിവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 


ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ് 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ബി .372 / 90. 


2008 സെപ്റ്റംബർ 30. 


കേരള ഗവർണ്ണർക്കുവേണ്ടി താഴെ പറയുന്ന വേലകളുടെ 
ദർഘാസുകൾ 29 - 10 - 2008 വൈകുന്നേരം 4 മണിവരെ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ് 


- 2008 - 09- ലെ പ്രകൃതിക്ഷോഭ നിവാരണ വേലകൾ 


1 19 / ഇഇ / ബി.എൽ. ഡി. 2008-09 കാക്കനാട് സിവിൽ 

സ്റ്റേഷനിലെ എ1 ബ്ലോക്കിന്റെ വാർഷിക അറ്റകുറ്റ 
പണികൾ- രൂപ 10,52,000 

26, 300 
2 20/ ഇഇ/ ബി.എൽ. ഡി./2008-09 - കാക്കനാട് സിവിൽ 

സ്റ്റേഷനിലെ എ2 ബ്ലോക്കിന്റെ വാർഷിക അറ്റകുറ്റ 
പണികൾ - രൂപ 10,50 , 000 

26 ,250 
3 21/ ഇഇ / ബി.എൽ. ഡി./2008- 09 - കാക്കനാട് സിവിൽ 

സ്റ്റേഷനിലെ എ3 ബ്ലോക്കിന്റെ വാർഷിക അറ്റകുറ്റ 
പണികൾ - രൂപ 8,68,000 

21,700 
4 22 / ഇഇ / ബി.എൽ. ഡി ./2008 -09 - കാക്കനാട് സിവിൽ 

സ്റ്റേഷനിലെ എ4 ബ്ലോക്കിന്റെ വാർഷിക അറ്റകുറ്റ 
പണികൾ - രൂപ 9,60,000 

| 24,000 
5 23 / ഇഇ/ ബി .എൽ. ഡി./ 2008 - 09 - കളമശ്ശേരി വനിതാ 

പോളിടെക്നിക് കോളേജിന്റെ വാർഷിക 
- അറ്റകുറ്റപ്പണികൾ - രൂപ 3,98,796 

10, 000 
6 24/ ഇഇ / ബി .എൽ. ഡി ./ 2008 -09 കാക്കനാട് 

സർക്കാർ അച്ചടിശാലയുടെ വാർഷിക അറ്റകുറ്റ 
പണികൾ - രൂപ 10, 50, 000 

26 , 250 
ദർഘാസ് ഫോറത്തിന്റെ വില – ക്രമനമ്പർ 5 - ന് രൂപ 400 + 
മൂ . വ . നി., മറ്റുള്ളവയ്ക്ക് രൂപ 700 + മൂ . വ . നി. 

നിർമ്മാണ കാലാവധി- 2 മാസം. 
കരാരുകാരന്റെ യോഗ്യത - എ , ബി, സി. 

ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധനകളും 
ഇതിനും ബാധക മാ യിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിൽ നിന്നും അന്വേഷിച്ചറിയാവുന്നതാണ്. 


38 / എൽ ഇ എൻ/ 2 0 0 8 - 09 - കുളത്തറക്കുഴി 
വഴിയുള്ള രാജാക്കാട് പൊൻമുടിപാതയുടെ 
അരിക് തകർന്ന ഭാഗങ്ങളിൽ സംരക്ഷണ 
ഭിത്തി നിർ മ്മാ ണ വും അ നു ബ ന്ധ 
വേലകളും - രൂപ 3,00 ,000 


7 , 500 


39 / എഇ ഇ എൻ/ 2 0 0 8 - 0 9 - കട്ടപ്പന - കുമിളി 
പാതയിൽ കി . മീ . 12 / 500 - നും 12 / 800 - നും 
ഇടയിൽ അടിയന്തിര ഉപരിതല വേലകളും 
മറ്റും- - രൂപ 3,00,000 


7 ,500 


40/ എഇ ഇ എൻ/ 2 0 08 - 09 - ചേറ്റുകുഴി- കൂട്ടാർ 
പാതയിൽ കി . മീ . 9 / 800 - ൽ അടിയന്തിര 
അരിക് സംരക്ഷണ വേലകളും മറ്റും 
രൂപ് 2 ,00,000 


5,000 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 
കാര്യാലയം, കെട്ടിട വിഭാഗം, 
എറണാകുളം. 


ലേല പരസ്യം 


നമ്പർ എ3/ 490/ 06 & എ2/ 605 / 07 /IV . 


2008 സെപ്റ്റംബർ 30. 


ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 400 + മൂ . വ . നി. 
ദർഘാസ് സ്വീകരിക്കുന്ന തീയതി 29 - 10 - 2008. 
കരാറുകാർക്കുവേണ്ട യോഗ്യത എ , ബി , സി, ഡി . 
പണി തീർക്കേണ്ട കാലാവധി - 4 മാസം. 

ദർ ഘാസ് സംബ ന്ധിച്ച് നിലവിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവര 
ങ്ങൾക്ക് ഈ ആഫീസിൽനിന്നും പ്രവർത്തി ദിവസങ്ങളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്, 
എഞ്ചിനീയറുടെ കാര്യാലയം, 

അസിസ്റ്റന്റ് 
നിരത്തു ഉപവിഭാഗം, 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 
നെടുകണ്ടം, ഇടുക്കി. 
Gaz . No. 42 / 2008/DTP (PWD ). 


- ( ഒപ്പ്) 


-- പൊതു മ രാ മത്ത് വകുപ്പ് പെരിന്തൽമണ്ണ നിരത്ത് 
ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടിവ് എഞ്ചിനീയറുടെ 
ആർത്ഥിക പിരിധിയിൽ വരുന്നതും കാറ്റിലും മഴയിലും 
മറിഞ്ഞു വീഴാൻ സാദ്ധ്യ ത യു ള്ള തും മുറിച്ചു മാറ്റി ലേലം 
ചെയ്യുവാൻ ഉത്തരവ് കിട്ടിയ തു മായ മുള്ള്യാകു റുശ്ശി - 
പാണ്ടിക്കാട് റോഡിൽ കി . മീ . 1/ 200 - ൽ നിൽക്കുന്ന മാവു 
മരവും മഞ്ചേരി- ഒലിപ്പുഴ റോഡിൽ കി. മീ . 16 / 100 - ൽ നിൽക്കുന്ന 
രണ്ട് മഹാഗണി മരങ്ങളും അസിസ്ററന്റ് എക്സിക്യൂട്ടിവ് 


എഞ്ചിനീയറോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റുദ്യോഗസ്ഥനോ താഴെ പറയുന്ന തീയതികളിൽ പകൽ 
പതിനൊന്നു മണിക്ക് മരങ്ങൾ നിൽക്കുന്നതിന് സമീപം വച്ച് 
പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. അന്നേ ദിവസം 
ഏതെങ്കിലും കാരണവശാൽ ലേലം നടക്കാതെ പോയാൽ 
അടുത്ത പ്രവൃത്തി ദിവസം ലേലം നടത്തുന്നതായിരിക്കും. 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആയിരം 
രൂപ (രൂപ 1000) നിരതദ്രവ്യം കെട്ടി വയ്ക്കേണ്ടതും ലേലം 
ഉറ പ്പി ക്കു ന്ന ആൾ ലേ സംഖ്യ നികു തി യ ടക്കം 
അപ്പോൾത്തന്നെ അടയ്ക്കേ ണ്ടതും ആണ്. ലേ സംഖ്യ 
നികുതിയടക്കം അടയ്ക്കു വാൻ വീഴ്ചവരു ത്തു ന്ന വരുടെ 
നിരതദ്രവ്യം സർക്കാർ ഖജനാവിലേക്ക് കണ്ടു കെട്ടുന്നതും 
പുനർ ലേലം നടത്തുന്നതുമാണ്. 


- ലേലം കൈക്കൊള്ളുന്ന വ്യക്തി ലേലം ഉറപ്പിക്കുന്ന 
ദിവസം മുതൽ ഏഴു ദിവസങ്ങൾക്കുള്ളിൽ ലേല വസ്തുക്കൾ 
പൂർണ്ണ മായും നീക്കം ചെയ്യേ ണ്ട താ ണ് . അല്ലാത്ത പക്ഷം 
ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ലേലം പിടിച്ച വ്യക്തിയായിരിക്കും 
ഉത്തരവാദി. പ്രസ്തുത വ്യക്തിക്കെതിരെ നഷ്ടപരിഹാരം 
ഉൾപ്പെടെ നിയമം അനുശാസിക്കുന്ന എന്തു നടപടിയും 
സ്വീകരിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന് അധികാരം 
ഉണ്ടായിരിക്കുന്നതാണ്. 


ലേലസ്ഥലം 


, ലേലത്തീയതിയും 
ലേലവസ്തു 

സമയവും 


മുള്ള്യാകുറുശ്ശി- പാണ്ടിക്കാട് മാവ് മരം 30 - 10 -2008 
റോഡ് കി. മീ . 1 / 200 - ൽ 

പകൽ 
മരത്തിന് സമീപം 

പതിനൊന്ന് 

മണിക്ക് 
മഞ്ചേരി - ഒലിപ്പുഴ റോഡ് രണ്ട് 28 - 10 - 2008 
കി . മീ . 16 / 100 - ൽ 

മഹാഗണി 

പകൽ 
മരത്തിന് സമീപം 

മരം പതിനൊന്ന് 

മണിക്ക് 


| E . M . D . should be endorsed in favour of 
Superintending Engineer. The date of issue of tender 
documents from 1 - 11 - 2008 to 7 - 11- 2008 upto 1 p . m . 
Last date of receipt of tender on 14 - 11 - 2008 upto 4 p . m . 
The technical bids will be opened at 4 . 30 p .m . on the 
same day . It will falls a holiday, the next working day will be 
taken into accounts . The contractor having ‘ A ’ Class 
registration in P. W . D ./ Irrigation Department of Kerala State 
and who have completed at least one work of similar 
| nature having a magnitued of 40 % of the estimate cost of 
above works within 5 years. The document in proof of 
this shall be produced along with application for tender 
documents. The E .M . D . and preliminary agreement should 
be enclosed with the technical bid . All other conditions 
prevailing in P. W . D . regarding pre - qualification bids and 
tenders are and these laid down in G .O .(P ) No. 84 / 97 / 
PW & T dated 19 - 8 - 1997 will be applicable. Concession 
which are allowed to the Kerala State construction 
Corporation and Labor Contractors Co- operative Societies 
as per rules in force will be applicable . Tender documents 
will be accepted by this office only through registered 
post /speed post. Further details can be had from this 
office on all working days. 

-- കേരള ഗവ ണ്ണർ ക്കു വേണ്ടി താഴെ ഒപ്പിട്ടി രി ക്കു ന്ന 
ഉദ്യോഗസ്ഥൻ താഴെ പറയുന്ന പ്രവൃത്തിക്കും മുൻ യോഗ്യതാ 
നിർണ്ണയത്തിനുമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

| പ്രവ്യത്തിയുടെ പേര്- പാലക്കാട്- പാലക്കാട് ജില്ലയിലെ 
ഒലവക്കോട്-മലമ്പുഴ റോഡ് കി . മീ . 0/ 000 മുതൽ 5 / 000 വരെ 
വീതികൂട്ടി അഭിവൃദ്ധിപ്പെടുത്തൽ ( ബി . എം . ആന്റ് ബി. സി. 
പ്രവൃത്തി). 

അടങ്കൽ തുക -രൂപ 281 ലക്ഷം. 
നിരതദ്രവ്യം രൂപ 50,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - 4, 000 + മു . വ . നി . 
നിർമ്മാണ കാലാവധി 12 മാസം. 

നിര ത ദ്രവ്യം സൂപ ണ്ടിഗ് എഞ്ചിനീയറുടെ പേരിൽ 
അധികാരപ്പെടുത്തിവയ്ക്കേണ്ടതാണ്. പ്രവൃത്തിയുടെ ദർഘാസ് 

പ്രമാണങ്ങൾ 1- 11 - 2008 മുതൽ 7 - 11 - 2008 ഉച്ചയ്ക്ക് ഒരു മണി 
വരെ ന ൽ കു ന്ന താ ണ് . ദ ർ ഘാസ് സ്വീക രി ക്കു ന്ന 
അവസാന തീയതി 14 - 11- 2008 വൈകുന്നേരം 4 മണി വരെ, 
മുൻ യോഗ്യതാ പ്രമാണങ്ങൾ അന്നേ ദിവസം 4.30 - ന് തുറക്കുന്ന 
താണ്. അന്നേ ദിവസം അവധിയാവുകയാണെങ്കിൽ അടുത്ത 
പ്രവർത്തി ദിവസം തുറക്കുന്നതാണ്. 

നിരതദ്രവ്യം, പ്രാഥമിക ഉടമ്പടിഎന്നിവ പ്രീക്വാളിഫിക്കേഷൻ 
ബിഡു ക ളോടെപ്പം അയയ്ക്കേ ണ്ട താ ണ്. 19 - 8 - 1998 - ലെ 
ജി. ഒ. ( പി ) 84/ 97 / പി. ഡബ്ളൂ . ആന്റ് ടി- യിൽ പറയുന്ന എല്ലാ 
നിബന്ധനകളും കൂടാതെ പൊതുമരാമത്ത് വകുപ്പിൽ കരാറുകാരുടെ 
മുൻ യോ ഗ്യതാ നിർണ്ണയ ദർഘാസ് സംബ ന്ധിച്ച് 
നിലവിലുള്ള എല്ലാ നിയമങ്ങളും ഇതിനും ബാധകമായിരിക്കും. 
കേരളാ സ്റ്റേറ്റ് ക ൺ സ് ക് ഷൻ കോർപ്പറേ ഷൻ, 
ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റികൾ എന്നിവയ്ക്ക് നിയമ 
പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ഇതിനും ബാധകമായിരിക്കും. 
അപേക്ഷകൾ അതാതു പ്രവൃത്തിയുടെ അടങ്കൽ തുകയുടെ 40 
ശതമാനത്തിൽ കുറയാത്തതും സമാനസ്വഭാവമുള്ളതുമായ ഒരു 
പ്രവൃത്തിയെങ്കിലും ചെയ്ത് തീർത്തിട്ടുള്ളവരുമായ " എ ക്ലാസ് 
കരാറുകാർ ആയിരിക്കണം. ഇതിനുള്ള രേഖകൾ രജിസ്ട്രേഡ് 
തപാലിലോ, സ്പീഡ് പോസ്റ്റ് മുഖാന്തിരമോ മാത്രമേ സ്വീകരി 
ക്കുകയുള്ളൂ. കൂടു തൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിൽ 
നിന്നും എല്ലാ പ്രവൃത്തിദിവസങ്ങളിലും അറിയാവുന്നതാണ്. 


മരം 


ലേലം സംബ ന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും 
ബാധകമാണ്. 


നിരത്ത് ഉപവിഭാഗം, 
പെരിന്തൽമണ്ണ. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


PRE - QUALFICATION -CUM - TENDER NOTICES 

[ 33/2008] 

(1) 
No.DC13 -1 / 2007. 

23rd September 2008. 
Bid from contractors for pre - qualification with tender 
are invited by the undersigned for the following project on 
behalf of the Governor of Kerala . 

Name of work - Palakkad District - widening 
and Improvements to Olavakkod — Malampuzha Road from 
km. 0/ 00 to 5 / 000 (BM & BC Work). 

Estimate PAC --Rs. 281 Lakhs. 
EMD - Rs. 50,000 . 
Cost of tender form — Rs. 4 ,000 + VAT. 
Time of completion — 12 months. 


(2 ) 


നിര ത ദ വ്യം , പ്രാഥമിക ഉടമ്പടി എന്നിവ പ്രീക്വാളി 
ഫിക്കേഷൻ ബിഡുകളോടെ അയക്കേണ്ടതാണ്. 19 - 8- 1998 - ലെ 
ജി. ഒ . ( പി ) 84/ 97 / പി. ഡബ്ളൂ . ആന്റ് ടി. യിൽ പറയുന്ന എല്ലാ 
നിബ ന്ധ ന ക ളും കൂടാതെ പൊതു മ രാ മത്ത് വകു പ്പിൽ 
കരാറുകാരുടെമുൻ യോഗ്യതാ നിർണ്ണയ ദർഘാസ് സംബന്ധിച്ച 
നിലവിലുള്ള എല്ലാ നിയമങ്ങളും ഇതിനും ബാധകമായിരിക്കും. 
കേരളാ സ്റ്റേറ്റ് കൺട ക് ഷൻ കോർപ്പറേ ഷൻ, ലേബർ 
കോൺട്രാക്ട് സൊസൈറ്റികൾ എന്നിവയ്ക്ക് നിയമപ്രകാരമുള്ള 
ആനുകൂല്യങ്ങൾ ഇതിനും ബാധകമായിരിക്കും. അപേക്ഷകൾ 
അതാതു പ്രവൃത്തിയുടെ അടങ്കൽ തുകയുടെ 40 ശതമാന 
ത്തിൽ കുറ യാ ത്തതും സമാന സ്വ ഭാ വ മു ള്ള തു മായ ഒരു 
പ്രവൃത്തിയെങ്കിലും ചെയ്തു തീർത്തിട്ടുള്ളവരുമായ " എ ക്ലാസ് 
കരാറുകാർ ആയിരിക്കണം. ഇതിനുള്ള രേഖകൾ രജിസ്ട്രേഡ് 
തപാലിലോ സ്പീഡ് പോസ്റ്റ് മുഖാന്തിരമോ മാത്രമേ സ്വീകരി 
ക്കുകയുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിൽ 
നിന്നും എല്ലാ പ്രവൃത്തിദിവസങ്ങളിലും അറിയാവുന്നതാണ്. 


Office of the Superintending 
Engineer, Road and Bridges 
North Circle, Kozhikode. 


(Sd.) 
Superintending Engineer, 


e completed on Department no ‘ A ’ Class 


[34/ 2008] 
No. D . C .13 / 1/ 2007 . 

- 30th September 2008. 
Bid from contractors for pre- qualification with tenders 
are invited by the Superintending Engineer, Roads and 
Bridges North Circle, Kozhikode for the following project 
on behalf of the Governor of Kerala . 

- Name of work - Malappuram District -Improvements 
to Venniyoor Paramba Tanur Road km . 0 / 00 to 7 /715 
(Balance Work ). 

Estimate PAC -Rs. 112 Lakhs. 
E . M.D - Rs. 50, 000 . 
Cost of tender form - Rs. 4000 + VAT. 
Time of completion — 12 months. 

E .M . D . should be endorsed in favour of 
Superintending Engineer . The date of issue of tender 
documents from 6 - 11 - 2008 to 11 - 11 - 2008 upto 1 p .m . Last 
date of receipt of tender on 18 -11- 2008 upto 4 p.m . The 
technical bids will be opened at 4 . 30 p .m . on the same 
day . If it falls a hoilday , the next working day will be 
taken into account. The contractor having ‘ A ’ Class 
registration in P. W . D ./ Irrigation Department of Kerala State 
and who have completed at least one work of similar 
nature having a magnitued of 40 % of the estimate cost of 
above works within 5 years. The document in proof of 
this shall be produced along with application for tender 
documents . The E .M .D . and preliminary agreement should 
be enclosed with the technical bid . All other conditions 
prevailing in P .W . D . regarding pre - qualification bids and 
tenders are and these laid down in G .O .( P ) No. 84 /97 / 
PW & T dated , 19 -8 - 1997 will be applicable. Concession 
which are allowed to the Kerala State Consturction 
Corporation and Labour Contractors Co -operative Societies 
as per rules in force will be applicable . Tender documents 
will be accepted by this office only through registered 
post/ speed post. Further details can be had from this 
office on all working days. 

-- കേരള ഗവണ്ണർക്കു വേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
നിര ത്തു കളും പാല ങ്ങളും വിഭാ ഗം , ഉത്തര മേഖല , 
കോഴിക്കോട് താഴെ പറയുന്ന പ്രവൃത്തിക്ക് മുൻ യോഗ്യതാ 
നിർണ്ണയത്തിനുമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- പ്രവൃത്തിയുടെ പേര് മലപ്പുറം ജില്ല - വെന്നിയൂർപറമ്പ് 
താനൂർ റോഡ് കി . മീ . 0 / 00 മുതൽ 7 / 715 വരെ അഭി 
വൃദ്ധിപ്പെടുത്തൽ ( ബാക്കി പ്രവൃത്തികൾ). 

അടങ്കൽ തുക - രൂപ 112 ലക്ഷം. 
നിരതദ്രവ്യം രൂപ 50,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 4000 + വി . നി . 

നിർമ്മാണ കാലാവധി 12 മാസം. 
- നിര തദവ്യം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ 
അധികാരപ്പെടുത്തിവയ്ക്കേണ്ടതാണ്. പ്രവർത്തിയുടെ ദർഘാസ് 
പ്രമാണങ്ങൾ 6- 11- 2008 മുതൽ 11-11- 2008 ഉച്ചയ്ക്ക് ഒരു മണി 
വരെ ന ൽ കു ന്ന താ ണ് . ദർഘാസ് സ്വീക രി ക്കുന്ന 
അവസാന തീയതി 18 - 11 - 2008 വൈകുന്നേരം 4 മണിവരെ. 
മുൻ യോഗ്യതാ പ്രമാണങ്ങൾഅന്നേ ദിവസം 4.30 - ന് തുറക്കു 
ന്നതാണ്. അന്നേ ദിവസം അവധിയാവുകയാണെങ്കിൽ അടുത്ത 
പ്രവൃത്തിദിവസം തുറക്കുന്നതാണ്. 


TENDER NOTICE 
No. D3- 217/ 93 . 

10th September 2008. 
Competitive tenders in sealed covers superscribing 
the name of work is invited for and on behalf of the 
Governor of Kerala by the undersigned from those who 
produce valid solvency certificate in original for and 
amount of Rs. 15 Lakhs (Rupees Fifteen Lakhs only ) 
obtained from the Revenue authorities not below the rank 
of Tahsildar, and latest Income Tax Clearance Certificate at 
the time of purchase of tender document, valid on the 
date of tender up to 4 p . m . on 29 - 10 - 2008 . 

All prospective tenders should produce a recent 
photograph attested by a Gazetted Officer, or a Notary 
practicing; in the area to that effect that this is the true 
Photograph of Sri ........... 

...........(the person 
participating tender ) may also be produced . Tenders will 
be received through post only . The Department will not be 
responsible in any way for the non receipt of tenders in 
time due to postal or other delay. Tenders will be opened 
by the undersigned or by the authorized officer on the 
same day at 4 . 30 p . m in the presence of available 
tenderers present. If the tender date happens to be a 
declared public holiday by the Government, the tender will 
be received by this Office on the next working day upto 
the same time as notified . 

Tender No. - -8/ 2008 - 09 . 

Name of Work — Collection of Toll of Arapuzha Bridge 
at Ch. 23/800 on NH -17 Calicut Bypass for the period from 
1 - 1 - 2009 to 31 - 12 - 2011 . 

- Estimate PAC - Rs. 3 , 75 ,28, 477 (Rupees Three Crore 
Seventy Five Lakh Twenty Eight Thousand Four Hundred 
and Seventy Seven only ) 

E . M. D - Rs. 9 , 40,000. 
Cost of tender form — Rs. 2,000 + S. T. 
Cost of additional copy — Rs. 1,000 + S . T. 
Time of completion — 31-12 - 2011. 


Tender documents can be had from the office of the 

കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസിനെ സംബ 
undersigned from 17- 10 - 2008 to 1 p . m . on 24- 10 - 2008 on ന്ധിക്കു ന്ന നില വിലുള്ള എല്ലാ നിബ ന്ധ ന കളും ഈ 
payment of cost of tender documents (not tranferable ). - ദർഘാസിനും ബാധകമാണ്. 
The tenders not accompanied by the required E . M . D . 

നിരതദ്രവ്യം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ ഈട് 
pledged in favour of the Superintending Engineer and 

നൽകിയ ട്രഷറി സേവിംഗ്സ് സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും 
preliminary agreement in Stamp Paper worth Rs. 50 and 

നാഷണലൈസ്ഡ്/ ഷെഡ്യൂൾഡ് ബാങ്കിൽനിന്നും ലഭിച്ച കോൾ 
solvency certificate in original will not be considered . All 
other condition in force in Kerala P . W . D . will be 

ഡെപ്പോസിറ്റ് ഇവയിലേതെങ്കിലുമായിരിക്കണം. 
applicable to this tender also . The E . M . D . shall be in the Office of the Superintending 
form of Treasury savings certificate in favour of the Engineer, NH North Circle , 
undersigned or call Deposit Receipt issued by a 

Kozhikode, 

(Sd.) 
Nationalized /Scheduled Bank pledged in favour of 

Phone/Fax : 0495 -2722268 . Superintending Engineer. 
the Superintending Engineer. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ 

ദർഘാസ് പരസ്യം 
പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത , കോഴിക്കോട്, താഴെ 
പറയുന്ന പ്രവർത്തിക്കുവേണ്ടി 15 ലക്ഷം ( പതിനഞ്ച് ലക്ഷം) 

നമ്പർ ഇ .എൽ. ഡി. ടി. എൻ./ 10 / 2008 - 09 . 2008 ഒക്ടോബർ 6. 
രൂപയുടെ സോൾവൻസി സർട്ടിഫിക്കറ്റും ആദായ നികുതി 
അടച്ചതിനുള്ള സർട്ടിഫിക്കറ്റും ( ദർഘാസ് തീയതിക്ക് പ്രാബല്യ 

കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
മുള്ളത്) ദർഘാസ് പ്രമാണങ്ങൾ വാങ്ങുമ്പോൾ ഹാജരാക്കുന്ന ഇലക്ട്രിക്കൽ വിഭാഗം, കോഴിക്കോട് താഴെപ്പറയുന്ന പ്രവൃത്തി 
വരിൽനിന്ന് മൽസരാടിസ്ഥാനത്തിലുള്ള മുദ്രവച്ച ദർഘാസുകൾ കൾക്ക് പൊതുമരാമത്ത് വകു പ്പിൽ രജിസ്റ്റർ ചെയ്ത 
ക്ഷണിക്കുന്നു. 

ഇലക്ട്രിക്കൽ വിഭാഗം അംഗീകൃത കരാറുകാരിൽ നിന്നും 
സോൾവൻസി സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാ ന ത്തിൽ - മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ 29 - 10 -2008 -ാം തീയതി 
ദർഘാസ് ഫോറം വാങ്ങു വാൻ അപേക്ഷിക്കു ന്ന വർ ആ വൈകുന്നേരം 3 മണിവരെ ക്ഷണിച്ചു കൊള്ളുന്നു . 
പ്രദേശത്തെ നോട്ടറി പബ്ലിക്കിനെകൊണ്ടോഅല്ലെങ്കിൽ ഒരു 

ദർഘാസ് നമ്പരും 

കമ 
ഗസറ്റഡ് ഓഫീസറെക്കൊണ്ടോഅപേക്ഷകന്റെ അടുത്തകാലത്ത് 

നിരത 
എടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോകൂടി സാക്ഷ്യപ്പെടുത്തി 

പ്രവൃത്തിയുടെ പേരും 
| നമ്പർ 

ദ്രവ്യം 
അപേ ക്ഷ യോ ടൊപ്പം ഹാജരാക്കേ ണ്ട താ ണ് . ദർഘാസ് 

അടങ്കൽ തുകയും 

രൂപ് 
ഫോറ ങ്ങൾ ഈ ആഫീസിൽനിന്നും 17 - 10 - 2008 മുതൽ 

(2 ) 

(3) 
24 -10 - 2008 ഉച്ചയ്ക്ക് 1 മണിവരെ ലഭിക്കുന്നതാണ്. 
ദർഘാസുകൾ 29 - 10 - 2008 വൈകുന്നേരം 4 മണിവരെ 

| 1 81 / 2008 - 09 - കോഴിക്കോട് കുരുവട്ടൂർ ഗ്രാമ 
മാത്രം സ്വീകരിക്കുന്നതും അന്നേ ദിവസം 4.30 - ന് തൽസമയം 

പഞ്ചായത്തിലെ വനിതാ വ്യവസായ കേന്ദ്ര 
ഹാജരാകുന്നവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതു മാണ്. 

ത്തിന്റെ വൈദ്യുതീകരണം രൂപ 1,76,947 4, 450 
ദർഘാസു കൾ തപാൽവഴി മാത്രമേ സ്വീകരിക്കുകയുള്ളു. 

- 82/ 2008-09 - കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 
തപാൽ തകരാറു മൂലമോ മറ്റോ കാലതാമസം വന്നാൽ ഈ 

പെയിൻ ആന്റ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്ക് 
ഡിപ്പാർട്ട്മെന്റ് യാതൊരുവിധമായ ഉത്തരവാദിത്വവും ഏറ്റെടുക്കു 

ഒ. പി . ബിൽഡിംഗിനടുത്തുള്ള ജനറേറ്റർ 
ന്ന തല്ല . ദർഘാസ് ദിവസം ഏതെങ്കിലും കാര ണ വ ശാൽ 

ഫീഡർ പില്ലർ ബോക്സ് മാറ്റി സ്ഥാപിക്കൽ - 
സർക്കാർ പൊതു അവധി പ്രഖ്യാ പി ക്കു ക യാ ണ ങ്കിൽ 

രൂപ് 1,35,061 

3, 400 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം വൈകുന്നേരം 4 മണിവരെ 

3 
ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 

83 /2008- 09 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 

ലേഡീസ് ഹോസ്റ്റൽ മുതൽ കാന്റീൻ വരെ 
ദർഘാസ് നമ്പർ - 8/ 2008 - 09. 

സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കൽ- രൂപ 1,43,579 3,600 
പവൃത്തിയുടെ പേര്- എൻ. എച്ച്. 17 - ൽ കോഴിക്കോട് 
ബൈപ്പാസ് റോഡിൽ കി. മീ . 23 / 800 - ലെ അറപ്പുഴ പാലത്തിൽ 

84/2008- 09 ടി ടി മെയിൻ ഗേറ്റ് മുതൽ ലേഡീസ് 
നിന്നും 1- 1- 2009 മുതൽ 31-12 - 2011 വരെ ചുങ്കം പിരിക്കൽ. 

ഹോസ്റ്റൽ വരെ രൂപ 99, 350 

2,500 
അടങ്കൽ തുക 3, 75,28 , 477 രൂപ. 

85/ 2008-09 - കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 
നിരതദ്രവ്യം 9,40,000 രൂപ. 

ഒന്നാം നിലയിലുള്ള പവർ പാനൽ ബോർഡിന്റെ 

സ്റ്റാൻഡേർഡൈസെഷൻ -രൂപ 1,46,471 3,700 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 2, 000 + വിൽപ്പന 
നികുതി. 

6 86 / 2008- 09 ടി ടി ഒന്നാം നിലയിലുള്ള പവർ 
അധിക ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 1,000 + വിൽപ്പന 

പാനലിനു വേണ്ടി കേബിളും വി. ഡി. ബി . യും 
നികുതി. 

സ്ഥാപിക്കൽ -രൂപ 1,97 ,765 

4 ,950 
- പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 31-12 - 2011. 

7 87 /2008-09 - ടി ടി ലൈറ്റ് പാനലിനു വേണ്ടി ടി 
ദർഘാസ് ഫോറവും ദർഘാസിനെ സംബന്ധിക്കുന്ന മറ്റ് 

ടി -- രൂപ 1,63,796 

- 4,100 
വി വ ര ങ്ങളും കോഴിക്കോട് ദേശീയ പാത ഉത്ത ര മേ ഖലാ 

88 /2008 -09 കോഴിക്കോട് മെഡിക്കൽ കോളേജ് 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽനിന്നും 17 - 10 - 2008 

ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ്ചെസ്റ്റ്ഡിസീസസ് വാർഡ് 
മുതൽ 24 - 10 - 2008 ഉച്ചയ് ക്ക് 1 മണി വരെ ദർഘാസ് 

1, 2, 3 എന്നിവിടങ്ങളിൽ അധികമായി സീലിംഗ് 
ഫോറത്തിന്റെ വില രൊക്കം പണമായി അടച്ച് രേഖാമൂലം 

ഫാനുകൾ സ്ഥാപിക്കൽ -രൂപ 95,694 

- 2,400 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . ദർഘാസിനോടൊപ്പം 

89/2008-09 - കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ ‘ എ ’ 
മേൽപ്പറഞ്ഞ 15 ലക്ഷം രൂപയുടെ സോൾവൻസി സർട്ടിഫിക്കറ്റ്, 

ബ്ലോക്കിലേക്ക് മാറ്റുന്ന ജില്ലാ പബ്ലിക്ക് 
50 രൂപയുടെമുദ്രപ്പത്രത്തിൽ പ്രിലിമിനറി എഗ്രിമെന്റ് എന്നിവ 

സർവീസ്കമ്മീഷൻഓഫീസിൽ 4 സ്റ്റാർ റേറ്റിംഗ് 
വയ്ക്കാത്ത ദർഘാസുകൾ, നിരതദ്രവ്യം ഈടുനൽകാത്ത 

ഉള്ള എയർ കണ്ടീഷൻണർ സ്ഥാപിക്കൽ 
ദർഘാസുകൾ എന്നിവ നിരസിക്കപ്പെടുന്നതാണ്. 

(പുനർ ദർഘാസ്) - രൂപ 1, 56,200 

3, 950 


( 1) 


(2 ) 


നമ്പർ 


10 90 / 2008- 09 കണ്ണൂർ ജില്ല തലശ്ശേരി ബ്ലോക്ക് 
- പഞ്ചായത്തിലെ എരഞ്ഞോളി എസ്. എച്ച്. ജി 

ട്രേഡിംഗ് ട്രെയിനിംഗ് സെന്ററിന്റെ വൈദ്യു 
തീകരണം ( ഡിപ്പോസിറ്റ് പ്രവൃത്തി) - 

രൂപ 1,99,692 
11 91/2008 -09 കാസറഗോഡ്കുമ്പള എക്സൈസ് 
- റേഞ്ച് ഓഫീസിന്റെ വൈദ്യുതീകരണം 
രൂപ 70, 390 


5 ,000 


1,800 


കരാറു കാരുടെ യോഗ്യത - കമ ന മ്പർ 11 - ന് എല്ലാ 
വിഭാഗവും, 9 - ന് അംഗീകൃത കമ്പനികളുടെ വിതരണക്കാർ , 
മറ്റുള്ളവയ്ക്ക് എ , ബി വിഭാഗം. 

- ദർഘാസുകളിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ള കരാറുകാർ 
ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വിൽപ്പന നികുതിയും 
(രൂപ 400 + വാറ്റ്) ചേർത്ത് ദർഘാസ് പ്രമാണങ്ങൾക്കായി 
കോഴിക്കോട് പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ ഡിവിഷനിൽ 
28 - 10 - 2008 , 1 മണി വരെ അപേ ക്ഷി ക്കാ വു ന്ന താ ണ് . 
ദർഘാസിന്റെകൂടെ 50 രൂപ മുദ്രപത്രത്തിൽ പ്രിലിമിനിറി 
എഗ്രിമെന്റും പ്രവൃത്തിക്കുവേണ്ട നിരതദ്രവ്യം അടക്കം ചെയ്ത് 
ദർ ഘാ സു കൾ 29 - 10 - 2008 - ന് 3 മണിക്ക് മുമ്പായി 
ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്തവ യാതൊരു 
കാരണവശാലും പരി ഗ ണിക്കു ന്ന തല്ല. പൊതു മ രാമത്തു 
വകുപ്പിലെ പ്രവൃത്തികളെ സംബന്ധിച്ച് മറ്റെല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധകമായിരിക്കും. ദർഘാസുകൾ കരാറുകാരുടെയോ 
അവരുടെ അധികാ ര പ്പെടു ത്തിയ പ്രതി നിധിക ളു ടെയൊ 
സാന്നിദ്ധ്യത്തിൽ 29 -10 - 2008- ന് 3.30 മണിക്ക് തുറക്കുന്നതുമാണ്. 
കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. എല്ലാ പ്രവൃത്തികളും 
മുപ്പത് ദിവസത്തിനകം ചെയ്തു തീർക്കേണ്ടതാണ്. 


ക്രമ - പ്രവൃത്തിയുടെ പേരും 

നിരതദ്രവ്യം 
- അടങ്കൽ തുകയും 

- രൂപ 
1 കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് 

അ നു ബ ന്ധിച്ചുള്ള ഇ . എ ൻ . ടി . 
ഡിപ്പാർട്ടുമെന്റ് തലവന്റെ റൂമിലുള്ള 
പുനരുദ്ധാരണ പ്രവൃത്തികൾ രൂപ 1,15,728 2 ,900 
2 കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് 

അനുബന്ധിച്ചുള്ള ഡെന്റൽ കോളേജിൽ 
കാർപോർച്ച്,മുറ്റംഎന്നിവയുടെ നിലത്തിന്റെ 
പുനരുദ്ധാരണ പ്രവൃത്തികൾ - രൂപ് 2, 99,315 7 ,500 
3 കോഴിക്കോട് മെഡിക്കൽ കോളേജ് 
ആശുപത്രിയിൽ 22 -ാം നമ്പർ വാർഡിൽ 
ടോയ്ലറ്റ്, ബാത്ത് റൂം എന്നിവ യു ടെ 
അറ്റകുറ്റപ്പണികൾ രൂപ 1,07 ,000 

2 ,700 
വാ ർ ഷി ക അ റ്റ കു റ്റ പണി 2 0 08 - 0 9 - 
കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് 
അ നു ബ ന്ധിച്ചുള്ള ബ് ളോക്ക് 5 - ലെ 
പുരുഷൻമാരുടെ ഹോസ്റ്റൽ - രൂപ 45,000 - 1,150 
ടി കോഴിക്കോട് മെഡിക്കൽ കോളേജി 

നോടനുബന്ധിച്ചുള്ള സ്ത്രീകളുടെയും 
കുട്ടികളുടെയും ബ്ളോക്ക് ബി യിലെ 
അറ്റകുറ്റപ്പണികൾ രൂപ 1,20,000 

3, 000 
- 6 ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് 

അ നു ബ ന്ധിച്ചുള്ള ര ണ്ട് നഴ് സിംഗ് 
സൂപ്രണ്ടുമാരുടെ ക്വാർട്ടേഴ്സ് രൂപ 5,000 
7 കോഴിക്കോട് ഗവ : മാനസിക ആരോഗ്യ 
കേന്ദ്രത്തിനോടനുബന്ധിച്ചുള്ള അടുക്കള, 

ഡയിനേജ്, വേസ്റ്റ് ടാങ്ക് എന്നിവയുടെ 
പ്രത്യേക അറ്റകുറ്റപ്പണികൾ രൂപ് 69,680 1, 800 
8 ഗവ: ഹോമിയോ മെഡിക്കൽ കോളേജിനോട് 
അനുബന്ധിച്ചുള്ള ലേഡീസ് ഹോസ്റ്റലിലെ 

ഡെ നിംഗ് റൂമിന്റെ പുന രു ദ്ധാ രണ 
പ്രവൃത്തികൾ രൂപ 2,60,000 

6,500 
9 കോഴിക്കോട് ഗവ : മാനസിക ആരോഗ്യ 

കേന്ദ്രത്തിനോടനുബന്ധിച്ചുള്ള ആർ. എം . ഒ. 
ക്വാർട്ടേഴ്സിനുള്ള പ്രത്യേക അറ്റകുറ്റ 
പണികൾ രൂപ 60 ,500 

1, 600 
10 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 

വാർഡ് 10 - ലെ പുനരുദ്ധാരണ പ്രവൃത്തികൾ - 
രൂപ 2 ,48,000 

6 ,200 


150 


എക്സിക്യൂട്ടീവ് എഞ്ചീനിയറുടെ - ( ഒപ്പ്) 
കാര്യാലയം, 

എക്സിക്യൂട്ടീവ് എഞ്ചീനിയർ. 
പൊതുമരാമത്ത്വകുപ്പ്( ഇലക്ട്രിക്കൽ), 
സിവിൽ സ്റ്റേഷൻ, കോഴിക്കോട്, 673 020 . 
Phone : 0495 - 2371857. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി4 - ടി. എൻ. / 6 /08 - 09. 


2008 ഒക്ടോബർ 6. 


കേരള ഗവർണ്ണർക്കുവേണ്ടി പ്രത്യേക കെട്ടിട വിഭാഗം 
ഉപകാര്യാലയം അസിസ്ററന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
കോഴിക്കോട് താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 12 - 11 - 2008 - ന് 
വൈകുന്നേരം 4 മണി വരെ യോഗ്യത യു ള്ള തും 
പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റർ ചെയ്തിട്ടുള്ളതുമായ 
കരാറുകാരിൽ നിന്നും ഓരോ പ്രവൃത്തിക്കും പ്രവർത്തിയുടെ 
പേരെഴുതിയ മുദ്രവച്ച കവറുകളിൽ മത്സര സ്വഭാവമുള്ള 
ദർഘാസു കൾ ക്ഷണിച്ചു കൊ ള ളു ന്നു . അന്നേദിവസം 
വൈകു ന്നേരം 4. 30 - ന് അ സി സ്ററന്റ് എക് സികട്ടീവ് 
എഞ്ചി നീ യ റോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 

കരാറുകാരൻ സമർപ്പിക്കുന്ന ദർഘാസുകൾ നിശ്ചിത 
തീയതിക്കുള്ളിൽ തപാൽമാർഗ്ഗവും ബന്ധപ്പെട്ട ഓഫീസിൽ 
സ്വീകരിക്കുന്നതാണ്. തപാൽ വകുപ്പിൽ വരുന്ന കാലതാമസ 
ത്തിന് പൊതുമരാമത്ത് വകുപ്പ് യാതൊരു കാരണവശാലും 
ഉത്തരവാദിയായിരിക്കുന്നതല്ല. 
Gaz No. 42/2008/DTP (PWD). 


ദർഘാസ് പമാ ണ ത്തിന്റെ വില - ക്രമ ന മ്പർ 4 - നും 
- 6 - നും രൂപ 150 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ് 400 + വാറ്റ്. 

- പവ്യത്തിയുടെ കാലാ വധികമ ന മ്പർ 2 , 8 , 10 
ഇവയ്ക്ക് 2 മാസം, ക്രമനമ്പർ 4- ന് 14 ദിവസം, ക്രമനമ്പർ 6- ന് 
7 ദിവസം, മറ്റുള്ളവയ്ക്ക് 1 മാസം. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും ഈ 
ആഫീസിൽ നിന്ന് ദർഘാസ് സ്വീക രിക്കുന്ന അവ സാന 
തീയതിക്ക് 10 ദിവസം മുമ്പു മുതൽ ദർഘാസ് സ്വീക രി 
ക്കുന്നതിന് തലേ ദിവസം ഉച്ചയ്ക്ക് 1 മണി വരെ ദർഘാസ് 
ഫോറത്തിന്റെ വില രൊക്കമായോ മണിയോർഡറായോ അടച്ച് 
രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കു ന്നതാണ്. ദർഘാസ് 
പ്രമാണത്തിനുവേണ്ടി അടയ്ക്കുന്ന തുക യാതൊരു കാരണ 
വശാലും തിരികെ ലഭിക്കുന്നതല്ല . ഓരോ പ്രവൃത്തിയുടേയും 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം വൈകുന്നേരം 


10 


Sl . 


Name of Work 

with PAC 


No . 


EMD Cost of Solvency 
Rs. tender form Rs. 

Rs. 


4.30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. പ്രസ്തുത ദിവസം അവധി പ്രഖ്യാപിക്കുക 
യാ ണ ങ്കിൽ അ തി നടുത്ത പ്രവർത്തി ദിവസം 
ദർഘാസുകൾ നടത്തുന്നതാണ്. ദർഘാസുകൾ അവസാന 
ദി വസം വൈകുന്നേരം 4 മണി വരെ മാത്രമേ 
സ്വീകരിക്കുകയുള്ളു. 


400 + ST 


11,300 


400 + ST 


8,800 


400 + ST 


11, 000 


150 + ST 


2,600 


| 1 Muttom Palacode bridge - 2 ,850 

Rs. 1,12, 475 
2 Munderikadavu bridge - 2,200 

- Rs . 88 ,000 
3 Chemballikundu bridge - 2 ,750 

- Rs . 1 ,10,006 
4 Erappukadavu bridge - 650 

Rs. 25, 465 
- 5 Prapram bridge - 5,850 

- Rs. 2 ,33,228 
6 Ayiramthengukadavu 350 

- bridge --Rs. 13 ,365 
7 Ayithara bridge Rs. 6,600 200 
8 Mammakunnukadavu 11,050 

| bridge -- Rs. 4, 40 ,138 
- 9 Malapattam Munambukadavu 2 , 700 

- bridge - - Rs. 1 ,07, 800 
10 Koralai bridge - Rs. 28, 486 750 


400 + ST 


23,400 


150 + ST 


1, 400 


150 + ST 
400 + ST 


700 
44,100 


400 + ST 


- മറ്റു വ്യവസ്ഥ ക ളെല്ലാം പൊതു മരാമത്ത് വകുപ്പിൽ 
ഇപ്പോൾ നിലവിലുള്ളതു പോലെയായിരിക്കും. ദർഘാസ് 
പ്രമാണങ്ങൾ പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറു 
കാർക്കുമാത്രം ലഭിക്കുന്നതും അവ കൈമാററം ചെയ്യാൻ 
പാടില്ലാത്തതുമാകുന്നു . നിരതദ്രവ്യം പണമായി സ്വീകരിക്കുന്നതല്ല. 
നിരതദ്രവ്യം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
പേരിൽ പ്ളഡ്ജ് ചെയ്ത്, പലിമിനറി എഗ്രിമെന്റ് 50 രൂപ 
മുദ്രപ്പത്രത്തിൽ ഒപ്പിട്ട് നിർദ്ദിഷ്ട മാതൃകയിൽ സമർപ്പിക്കേണ്ട 
താണ്. മേൽ പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കാത്ത ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയി 
ലേക്ക് ബിൽ തുകയുടെ ഒരു ശതമാനം നികു തി യായി 
ബില്ലിൽ നിന്നും പിടി ച്ചെ ടു ക്കു ന്ന തും നിധി യി ലേക്ക് 
അടയ്ക്കുന്നതുമായിരിക്കും. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ 
കോർപ്പറേഷൻ, സർക്കാർ അംഗീകൃത ലേബർ കോൺട്രാക്ട് 
സൊസൈറ്റികൾ എന്നിവർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള 
ദർഘാസിനെക്കാളും പത്ത് ശതമാനം അധികത്തിന് അർഹത 
യുണ്ടായിരിക്കും. യാതൊരു കാരണവും കാണിക്കാതെ തന്നെ 
ഏതെങ്കിലും ദർഘാസോ എല്ലാ ദർഘാസുകളുമോ നിരസിക്കു 
ന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന അധികാരിയിൽ 
നിക്ഷിപ്തമായിരിക്കും. ഗ്യാരണ്ടി പിരീഡ് 21 - 11- 1992- ലെ 
ജി. ഒ. ( എം . എസ്.) നമ്പർ 96 /92/ പി.ഡബ്ല്യൂ . ഡി. ആന്റ് ടി. 
പ്രകാരമായിരിക്കുന്നതാണ്. 

- ജി. ഒ. ( പി) 84 /97 / പി.ഡബ്ല്യൂ . ഡി. ആന്റ് ടി . തീയതി 
19 - 8- 1997 പ്രകാരമുള്ള നിബന്ധനകളും ഈ ദർഘാസുകൾക്കും 
ബാധകമായിരിക്കും. 


10,800 


150 + ST 


2 ,900 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
പ്രത്യേക കെട്ടിട വിഭാഗ 
ഉപകാര്യാലയം, കോഴിക്കോട്. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ, 


The details of the work and conditions at the time 
being in force can be obtained from the office of the 
undersigned on request on 29 - 10 - 2008 till 1 p .m . 

All the condition relating to tenders will be 
applicable to this tender also . For more details contact 
the office of the undersigned in office time. 

- കേരള ഗവർണ്ണർക്കുവേണ്ടി താഴെ പറയുന്ന പാലങ്ങളുടെ 
1- 4 - 2009 മുതൽ 31 - 3 - 2010 വരെയുള്ള ചുങ്കം പിരിക്കുന്നതിന് 
ദ ർ ഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . അടങ്കൽ തുക, 
നിരതദ്രവ്യം, ദർഘാസ് ഫോറത്തിന്റെ വില , സോൾവൻസി 
എന്നിവ താഴെ കൊടുത്തിരിക്കുന്നു. ദർഘാസുകൾ 29 - 10 - 2008 

വൈകുന്നേരം 4 മണി വരെ സ്വീകരിക്കുന്നതും അന്നേ 
ദിവസം 4.30- ന് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. 

ദർഘാസ് 
ക്രമ പ്രവൃത്തിയുടെ 

നിരത ഫോറ് സോൾവൻസി 
നമ്പർ പേരും 

ദ്രവ്യം ത്തിന്റെ 
അടങ്കൽ തുകയും 

രൂപ് 
രൂപ വില 

രൂപ 
| 1 മുട്ടംപാലക്കോട് പാലം - 2,850 400 + വി. നി. 11,300 

രൂപ 1, 12,475 
2 മു ണ്ടേരിക്കടവ് പാലം - 2,200 400 + വി. നി. 8,800 

രൂപ 88,000 
3 ചെമ്പല്ലിക്കുണ്ട് പാലം - 2,750 400 + വി . നി. 11,000 

രൂപ് 1,10 , 000 
4 എരിപ്പുക്കടവ് പാലം - 650 150 + വി. നി . 2,600 

രൂപ് 25, 465 
- 5 പാറപം പാലം 5, 850 400 + വി . നി . 23, 400 

- രൂപ് 2 , 33, 228 
-- ആയിരംതെങ്ങ് പാലം - 350 150 + വി . നി . 1,400 

- രൂപ 13, 365 
ആ യി ൽ റ പാല 0 - 200 150 + വി . നി. - 700 

രൂപ 6, 600 
- മമ്മാക്കുന്നുകടവ് പാലം - 11,050 400 + വി. നി . 44,100 

രൂപ 4, 40,138 
- 9 മലപ്പട്ടം മുനമ്പുകടവ് 2,700 400 + വി . നി. 10 ,800 

- പാലം - രൂപ 1,07,800 
10 കോറളായി പാലം - 750 150 + വി. നി . 2,900 

- രൂപ 28, 486 


TENDER NOTICE 


No . D7. TN -TC/1/2008 -09 . 


4th October 2008. 


Competitive tenders are invited in sealed covers for 
and on behalf of Governor of Kerala from registered 
contractors of PWD class D and above or persons having 
necessary solvency certificate for collection of toll from 
the following bridges during the period from 1 -4 - 2009 to 
31- 3-2010 . Name of bridge , PAC, EMD , cost of tender 
forms, solvency certificate etc. are given below . The last 
date of receipt of tender is 4 p.m . on 29 -10 -2008 and will 
be opened at 4 . 30 p .m . on the same day in the presence 
of tenderers or their authorized representatives who may 
be present at that time. 


- ( 1) 


( 2) 


37 , 250 


ഡി ക്ലാസും അതിനു മുകളിലുമു ള്ള രജിസ്റ്റേർഡ് 
കരാറുകാർക്കും മേൽ കാണിച്ച തുകയ്ക്കുള്ള സോൾവൻസി 
സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്തി മറ്റുള്ളവർക്കും ടെണ്ടറിൽ 
പങ്കെടുക്കാവുന്നതാണ്. 

ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കുന്നതിനുള്ളഅപേക്ഷകൾ 
താഴെ ഒപ്പിട്ടവരു ടെ ഓഫീസിൽ 29 - 10 - 2008 ഉച്ചയ്ക്ക് ക് 
1 മണിവരെ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് സംബന്ധിച്ച് 
എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവരങ്ങൾ ഈ ഓഫീസിൽനിന്നും പ്രവൃത്തിദിവസങ്ങളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 
Office of the Executive 
Engineer, Roads Division , 

(Sd.) 
Kannur. 

Executive Engineer. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി 1- റ്റി.എൻ. 10 / 2008 - 09 . 

2008 ഒക്ടോബർ 4. 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
റോഡ് ഡിവിഷൻ, കണ്ണൂർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
അംഗീക ത കരാറുകാരിൽ നിന്നും ദർഘാസുകൾ 
ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാ സു കൾ അതാതു ദിവസം 
വൈകുന്നേരം 4 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 
4.30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. 


11 പൂതംചാൽ- പറപ്പൂൽ വെള്ളിക്കീൽ റോഡ് 

കി. മീ. 0 /000 മുതൽ 1/000 വരെ- രൂപ 14,90,000 
12 വെള്ളൂർ- പാടിയോട്ട്ചാൽ -പുളിങ്ങോം റോഡ് 

കി. മീ . 24/ 000 മുതൽ 25 / 000 വരെ 
രൂപ 14, 50, 000 

36,250 
13 ചുണ്ടപ്പറമ്പ - പൂപ്പറമ്പ നെല്ലിക്കുറ്റിഅരീക്കമല 

വെള്ളാട്- കരുവഞ്ചാൽ റോഡ് കി . മീ . 26 / 00 
മുതൽ 28/ 000 വരെ രൂപ 15,00,000 

37,500 
14 മാടായി- മാട്ടൂൽ റോഡ് കി. മീ . 8/ 500 മുതൽ 

9/ 325 വരെ (ബസ്സ്റ്റാന്റ് ഭാഗം ഉൾപ്പെടെ) - 
രൂപ 9,00 ,000 

22 ,500 
15 ചാല - പടിഞ്ഞാറേക്കര റോഡ് കി . മീ . 2 / 000 
- മുതൽ 3/ 950 വരെ രൂപ 14,00,000 

35,000 
16 ചിറക്കൽ- കാട്ടാമ്പള്ളി-മയ്യിൽ- കൊളോളം 

റോഡ് കി. മീ. 1/ 000 മുതൽ 1/ 700 വരെ - 
രൂപ 8,10,000 

20 , 250 
17 ചെറുതാഴം - കുറ്റൂർ- പെരിങ്ങോം റോഡ് 

കി . മീ. 5 / 000 മുതൽ 6/ 000 വരെ രൂപ 10, 00, 000 25, 000 
18 ധർമ്മശാല - പറശ്ശിനിക്കടവ് റോഡ് കി. മീ. 0/100 

മുതൽ 1/ 000 വരെയും 1/ 500 മുതൽ 2/ 100 
വരേയും രൂപ 14,50 ,000 

36 ,250 
19 ചെറുപുഴ-മുതുവം റോഡ് കി . മീ . 0/ 000 
മുതൽ 1/ 000 വരെ രൂപ 10 ,00,000 

25,000 
അടിയന്തിര അറ്റകുറ്റ പ്രവർത്തികൾ 
എടനാട്- 

കുഞ്ഞിമംഗലം റോഡ് കി . മീ . 4 /900 - ൽ 
കലുങ്ക് പുനർനിർമ്മാണവും ഓവുചാൽ 
നിർമ്മാണവും രൂപ 6,00,000 

15, 000 
പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ പ്രവർത്തികൾ 
21 പഴയ എൻ. എച്ച്. ബലിയപട്ടം റോഡിൽ കി. മീ. 

1/ 555 - ൽ കലുങ്ക്പുതുക്കിപണി - രൂപ 5, 50,000 13,750 
22 പി. ഡബ്ല . ഡി . കണ്ണൂർ റോഡ്സ് ഡിവിഷൻ 
കീഴിലുള്ള റോഡുകളിൽ ആവശ്യമായ 

സൈൻ ബോർഡുകൾ സപ്ലേ ചെയ്യുകയും 
സ്ഥാപിക്കുകയും ചെയ്യുന്ന പ്രവ്യത്തി 
രൂപ് 7, 00 ,000 

17, 500 


20 


ദർഘാസ് നമ്പരും 

നിരത 
കമ് 
പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
നമ്പർ 
അടങ്കൽ തുകയും 

രൂപ് 
- (1) - (2) 

(3 ) 
12 -ാം ധനകാര്യ കമ്മീഷൻ പ്രവർത്തികൾ 2008 - 09 

സാധാരണ അറ്റകുറ്റപ്രവർത്തികൾ 


15, 150 


| 8 , 150 


32 , 500 


ദർഘാസ് ഫാറത്തിന്റെ വില അടങ്കൽ തുക 6,00,000 രൂപ 
വരെയുള്ള പ്രവൃത്തികൾക്ക് രൂപ 400 + വാറ്റ്, 6,00,000 രൂപ മുതൽ 
15 ,00,000 രൂപ വരെയുള്ള പ്രവൃത്തികൾക്ക് രൂപ 700 + വാറ്റ്. 

ദർഘാസുകൾ സ്വീക രിക്കുന്ന ദിവസം - കമനമ്പർ 
1 മുതൽ 10 വരെ 30 - 10 -2008, ക്രമനമ്പർ 11 മുതൽ 22 വരെ 
4 - 11 - 2008. 


32, 500 


1 തളിപ്പറമ്പ - ഇരിട്ടി റോഡ് കി. മീ. 2/700- നും 3/000 - നും 

ഇടയിൽ ( വലത് ഭാഗം) ഓവുചാൽ 

നിർമ്മാണം - രൂപ 6,05,000 
2 നടാൽ-ഊർപഴശ്ശിക്കാവ് റോഡ് കി. മീ. 0/ 00- ൽ 
കലുങ്ക് നിർമ്മാണം -രൂപ 3,25,000 

ഉപരിതലം പുതുക്കുന്ന പ്രവർത്തികൾ 
3 തലശ്ശേരി-കൂർഗ് റോഡ് കി. മീ. 21/ 00 മുതൽ 

22 / 000 വരെ രൂപ 13,00 ,000 
4 - മേനപം-പൂക്കോട് റോഡ് കി . മീ . 0 / 000 

മുതൽ 1/ 000 വരെ രൂപ 13 ,00,000 
5 തലശ്ശേരി- കൂർഗ് റോഡ് കി . മീ. 5 /000 മുതൽ 

6/ 000 വരെ രൂപ 13 ,00,000 
6 ടി കി . മീ . 6 / 000 മുതൽ 6 / 750 വരെ 

രൂപ 9, 85, 000 
7 ടി കി . മീ . 32/ 000 മുതൽ 33 / 000 വരെ 

രൂപ 13 ,00 , 000 
8 ബലിയപട്ടം- ചെറുതാഴം റോഡ് കി . മീ . 19 / 00 

മുതൽ 20 / 000 വരെ രൂപ 13,00,000 
9 കാടാച്ചിറ -മമ്മാക്കുന്ന് കടവ് റോഡ് കി . മീ . 

1/ 700 മുതൽ 2 /660 വരെ രൂപ 13 ,00 ,000 
10 ചിറക്കൽ- കാട്ടാമ്പള്ളി-മയ്യിൽ - കൊളോളം 

റോഡ് കി. മീ . 0 / 000 മുതൽ 1/000 വരെ - 
രൂപ 13,00 ,000 


32 ,500 


24, 650 


32,500 


പ്രവൃത്തിപൂർത്തീകരിക്കേണ്ട കാലാവധി 3 മാസം. 

ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ 
താഴെ ഒപ്പിട്ടയാളുടെ ഓഫീസിൽ നിന്നും ദർഘാസ് ദിവസം 
ഉച്ചയ്ക്ക് 1 മണിവരെ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് സംബ 
ന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധക 
മായിരിക്കും. 1 മുതൽ 21 വരെയുള്ള പ്രവർത്തികൾക്ക് 12 -ാം 
ധനകാര്യകമ്മീഷൻ വ്യവസ്ഥകൾ ബാധകമാണ്. കൂടുതൽ 
വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


- 32,500 


- 32, 500 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
റോഡ്സ് ഡിവിഷൻ, കണ്ണൂർ. എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


32 , 500 


